11 


Regn . No. KERBIL /2012 /45073 

dated 5 - 9 - 2012 with RNI 
Reg. No. KL/ TV ( N )/ 634/ 2018 -20 


सत्यमेव जयते 


കേരള സർക്കാർ 
Government of Kerala 

20 


V 


GOVER 


ക 


MENT OF 


കേരള ഗസററ് 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 9 


തിരുവനന്തപുരം, 

- ചൊവ്വ 


നമ്പർ 


2020 മാർച്ച് 3 
3rd March 2020 

1195 കുംഭം 19 
19th Kumbham 1195 
1941 ഫാൽഗുനം 13 
13th Phalguna 1941 


Vol . IX 


No . 


Thiruvananthapuram , 

Tuesday 


PART III 
Notifications by Heads of Departments 
Commissionerate of Land Revenue 


3rd MARCH 2020 ] 


COMMISSIONERATE OF LAND REVENUE 


1883 


Idukki Taluk 


പരസ്യം 


നമ്പർ എ3- 139332019 . 


2019 ഡിസംബർ 13. 


(1) 


ഇടുക്കി താ ലൂ ക്കിൽ കാഞ്ചി യാർ വില്ലേജിൽ 
സ്വരാജ് കരയിൽ ഇപമല വീട്ടിൽ, അലക്സ് , കെ . എൻ. 
13 - 11 - 2019 - ൽ മരിച്ചു പോ യിട്ടുള്ള താ ണെ ന്നും , വിവിധ 
ആവശ്യങ്ങൾക്ക് ഹാജരാക്കുന്നതിന് ഒരു അവകാശ സർട്ടിഫിക്കറ്റ് 
നൽകണമെന്നും കാണിച്ച് ടിയാന്റെ ഭാര്യ മേരി അലക്സ് ഈ 
താലൂക്ക്കച്ചേരി മുമ്പാകെ അപേക്ഷ ബോധിപ്പിച്ചിട്ടുള്ളതാണ്. ടി 
അപേക്ഷ കാഞ്ചിയാർ വില്ലേജാഫീസർമുഖേന അവകാശ 
വിചാരണ നടത്തിവന്ന റിക്കാർഡുകൾ പരിശോധിച്ചതിൽ ടി 
അലക്സ് , കെ . എൻ. 13 - 11- 2019 - ൽ മരിച്ചു പോയ തായും 
അവകാശികളായി താഴെ പറയുന്നവർ മാത്രമാണുള്ളതെന്നും 
അറിയുന്നു . 

പേര് 

പരേതനുമായുള്ള വയസ് 
നമ്പർ 

ബന്ധം 


കമ 


1 


N 


40 


44 


നമ്പർ എ3- 13192 / 2019 . 

2019 ഡിസംബർ 5. 
-- ഇടുക്കി താലൂക്കിൽ വാത്തിക്കുടി വില്ലേജിൽ ബഥേൽ 
കര യിൽ പുളിക്കൽ വീട്ടിൽ ബാല കൃ ഷ്ണ ൻ നായർ 
13 - 9 - 2019 - ലും ടിയാൻ ഭാര്യ കമലമ്മ ബാല കൃ ഷ്ണ ൻ 
15 - 4 - 2018 - ലും മരിച്ചുപോയിട്ടുള്ളതാണെന്നും വിവിധ 
ആ വ ശ്യ ങ്ങ ൾക്ക് ഹാജ രാ ക്കു ന്ന തിന് ഒരു അ വ കാ ശ 
സർട്ടിഫിക്കറ്റ് നൽകണമെന്നും കാണിച്ച് ടിയാളുകളുടെ മകൻ 

സൈജു മോൻ, പി . ബി . ഈ താലൂക്ക്കച്ചേരി മുമ്പാകെ 
അപേക്ഷ ബോധിപ്പിച്ചിട്ടുള്ളതാണ്. ടി അപേക്ഷ വാത്തിക്കുടി 
വില്ലേജാഫീസർ മുഖേന അവകാശ വിചാരണ നടത്തിവന്ന 
റിക്കാർഡുകൾ പരിശോധിച്ചതിൽ ടി ബാലകൃഷ്ണൻ നായർ 
13 - 9 - 2019 - ലും ടിയാൻ ഭാര്യ കമ ല മ്മ ബാലകൃ ഷ്ണ ൻ 
15 - 4- 2018 - ലും മരിച്ചുപോയതായും അവകാശികളായി താഴെ 
പറയുന്നവർ മാത്രമാണുള്ളതെന്നും അറിയുന്നു . 
ക്രമ പേര് 

പരേതരുമായുള്ള വയസ് 
നമ്പർ 

- ബന്ധം 
സൈജുമോൻ, പി . ബി . മകൻ 

സെനു ബി. നായർ മകൾ 
പരേതരായ ബാലകൃഷ്ണൻ നായർ, കമലമ്മ ബാലകൃഷ്ണൻ 
എന്നിവരുടെ അന ന്ത രാ വ കാശികൾ മേൽ വിവരിച്ച വർ 
മാത്രമാണെന്ന് അറിവായ സാഹചര്യത്തിൽ അപേക്ഷ പ്രകാരം 
അ വ കാശ സർട്ടിഫിക്കറ്റ് മേൽ വിവരിച്ച വർ പേരിൽ 
കൊടുക്കുന്നതിന് ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം 
കക്ഷികൾ ആയത് ടി പരസ്യം കേരള ഗവൺമെന്റ് 
ഗസറ്റിൽ പരസ്യപ്പെടുത്തി 30 ദിവസത്തിനകം ഈ ആഫീസിൽ 
നേരിട്ട് ഹാജരായി രേഖാമൂലം ബോധിപ്പി ക്കേ ണ്ടതാണ്. 
കാലാവധി കഴിഞ്ഞതോ രേഖാമൂലം അല്ലാത്തതോ ആയ 
ആക്ഷേപങ്ങൾ പരിഗണനാർഹമല്ല . 

(2) 
നമ്പർ എ3- 10727 / 2019 . 

2019 ഡിസംബർ 13. 
- ഇടുക്കി താലൂക്കിൽ കാഞ്ചിയാർ വില്ലേജിൽ കോഴിമല 
കര യിൽ വാളി പ്ലാ ക്കൽ വീട്ടിൽ മത്തായി ഫിലിപ്പോസ് 
19 - 8 - 2 002 - ൽ മരിച്ചു പോ യി ട്ടു ള്ള താ ണെ ന്നും വിവിധ 
ആ വ ശ്യ ങ്ങ ൾക്ക് ഹാജ രാ ക്കു ന്ന തിന് ഒരു അ വ കാ ശ 
സർട്ടിഫിക്കറ്റ് നൽകണമെന്നും കാണിച്ച് ടിയാന്റെ മകൾ 
സാറാമ്മ മാ ത ഈ താലൂക്ക് കച്ചേരി മുമ്പാക 
അപേക്ഷ ബോധിപ്പിച്ചിട്ടുള്ളതാണ്. ടി അപേക്ഷ കാഞ്ചിയാർ 
വില്ലേജാഫീസർ മുഖേന അവകാശ വിചാരണ നടത്തിവന്ന 
റിക്കാർഡുകൾ പരിശോധിച്ചതിൽ ടി മത്തായി ഫിലിപ്പോസ് 
19 - 8 - 2002 - ൽ മരിച്ചുപോയതായും അവകാശിയായിതാഴെ 
പറയുന്നവർ മാത്രമാണുള്ളതെന്നും അറിയുന്നു. 
പേര് 

പരേതനുമായുള്ള വയസ് 

ബന്ധം 


മേരി 

ഭാര്യ - 58 
റോബർട്ട് അലക്സ് 

മകൻ 
- ഷേർളി, റ്റി. എ . 

മകൾ 
പരേ ത നായ അലക്സ്, കെ . എൻ. എന്ന യാളുടെ 
അനന്ത രാ വ കാശികൾ മേൽ വിവരിച്ച വർ മാത്രമാണെന്ന് 
അറിവായ സാഹചര്യത്തിൽ അപേക്ഷപ്രകാരം അവകാശ 
സർട്ടി ഫിക്കറ്റ് വി വ രി ച്ച വർ പേരിൽ കൊടുക്കു ന്ന തിന് 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം കക്ഷികൾ ആയത് ടി 
പരസ്യം കേരള ഗവൺമെന്റ് ഗസറ്റിൽ പരസ്യ പ്പെടുത്തി 30 
ദിവസത്തിനകം ഈ ഓഫീസിൽ നേരിട്ട് ഹാജരായി രേഖാമൂലം 
ബോധിപ്പിക്കേണ്ടതാണ്. കാലാവധി കഴിഞ്ഞതോ രേഖാമൂലം 
അല്ലാത്തതോ ആയ ആക്ഷേപങ്ങൾ പരിഗണനാർഹമല്ല . 


നമ്പർ എ3- 13685 / 2019 . 

2019 ഡിസംബർ 13 . 
- ഇടുക്കി താ ലൂ ക്കിൽ കട്ട പ്പന വില്ലേ ജിൽ കട്ട പന 
കരയിൽ പാലക്കു ഴകു ന്നേൽ വീട്ടിൽ വർഗ്ഗീസ് തോമസ് 
എന്നയാൾ 8 - 11- 2016 - ൽ മരിച്ചുപോയിട്ടുള്ളതാണെന്നും വിവിധ 
ആ വ ശ്യ ങ്ങൾക്ക് ഹാജ രാ ക്കു ന്ന തിന് ഒരു അ വ കാ ശ 
സർട്ടിഫിക്കറ്റ് നൽകണമെന്നും കാണിച്ച് ടിയാന്റെ മകൻ 
സാബു വർക്കി ഈ താലൂക്ക്കച്ചേരി മുമ്പാകെ അപേക്ഷ 

ബോധിപ്പിച്ചിട്ടുള്ളതാണ്. ടി അപേക്ഷ കട്ടപ്പന വില്ലേജാഫീസർ 
മുഖേന അവകാശ വിചാരണ നടത്തിവന്ന റിക്കാർഡുകൾ 
പരിശോധിച്ചതിൽ ടി വർഗ്ഗീസ് തോമസ് എന്നയാൾ 8 -11- 2016 - ൽ 
മരിച്ചുപോയതായും അവകാശികളായി താഴെ പറയുന്നവർ 
മാത്രമാണുള്ളതെന്നും അറിയുന്നു . 
കമ പേര് 

പരേതനുമായുള്ള വയസ് 
നമ്പർ 

ബന്ധം 
റോസമ്മ 

ഭാര്യ 

64 
സാബു വർക്കി 

മകൻ 


_ 


സാറാമ്മ മാത 


മകൾ 


58 


N 


പരേതന്റെ ഭാര്യ മുൻപേ മരണപ്പെട്ടിട്ടുള്ളതാണ്. 

പരേതനായ മത്തായി ഫിലിപ്പോസ് എന്ന യാ ളുടെ 
അന ന്ത രാ വ കാശി മേൽ വിവരിച്ചവർ മാത്രമാണെന്ന് 
അറിവായ സാഹചര്യത്തിൽ അപേക്ഷപ്രകാരം അവകാശ 
സർട്ടിഫിക്കറ്റ് മേൽ വിവരിച്ചവർ പേരിൽ കൊടുക്കുന്നതിന് 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം 

കേ രള ഗവൺമെന്റ് ഗസറ്റിൽ പരസ്യ പ്പെ ടു ത്തി 30 
ദിവസത്തിനകം ഈ ഓഫീസിൽ നേരിട്ട് ഹാജരായി രേഖാമൂലം 
ബോധിപ്പിക്കേണ്ടതാണ്. കാലാവധി കഴിഞ്ഞതോ രേഖാമൂലം 
അല്ലാത്തതോ ആയ ആക്ഷേപങ്ങൾ പരിഗണനാർഹമല്ല . 


പരേ ത നായ വർഗ്ഗീസ് തോമസ് എന്ന യാളുടെ 
അനന്തരാവകാശികൾ മേൽ വിവരിച്ചവർ മാത്രമാണെന്ന് അറി 
വായ സാഹചര്യത്തിൽ അപേക്ഷപ്രകാരം അവകാശ സർട്ടിഫി 
ക്കററ് മേൽ വിവരിച്ചവർ പേരിൽ കൊടുക്കുന്നതിന് ആർക്കെ 
ങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള 
ഗവൺമെന്റ് ഗസറ്റിൽ പരസ്യപ്പെടുത്തി 30 ദിവസത്തിനകം 
ഈ ഓഫീസിൽ നേരിട്ട് ഹാജരായി രേഖാമൂലം ബോധിപ്പി 
ക്കേ ണ്ട താ ണ് . കാലാവധി കഴി ഞ്ഞതോ രേഖാമൂലം 
അല്ലാത്തതോ ആയ ആക്ഷേപങ്ങൾ പരിഗണനാർഹമല്ല . 


135 


3rd MARCH 2020 ] 


COMMISSIONERATE OF LAND REVENUE 


1884 


കമ 


പേര് 


പരേതനുമായുള്ള വയസ് 

ബന്ധം 


നമ്പർ എ3- 1371412019 . 


2019 ഡിസംബർ 13. 


നമ്പർ 


ഭാര്യ 


- 


42 


സുഷമ സജി 
സുജിത്ത്, സി . എസ്. 
ശ്രീജിത്ത്, സി. എസ്. 


മകൻ 


- 


26 


, 


തങ്കമ്മ 


മാതാവ് 


- ഇടുക്കി താലൂക്കിൽ കാഞ്ചിയാർ വില്ലേജിൽ ലബ്ബക്കട 
കര യിൽ ചെമ്പൻ പുര യിട ത്തിൽ വീട്ടിൽ കേശ വൻ @ 
കുമാരി കേശവൻ 16 -9- 2010 - ൽ മരിച്ചുപോയിട്ടുള്ളതാണെന്നും, 
വിവിധ ആവശ്യങ്ങൾക്ക് ഹാജരാക്കുന്നതിന് ഒരു അവകാശ 
സർട്ടിഫിക്കറ്റ് നൽകണമെന്നും കാണിച്ച് ടിയാന്റെ മകൻ 
അനിൽകുമാർ , സി. കെ . ഈ താലൂക്ക്കച്ചേരി മുമ്പാകെ 
അപേക്ഷ ബോധിപ്പിച്ചിട്ടുള്ളതാണ്. ടി അപേക്ഷ കാഞ്ചിയാർ 
വില്ലേജാഫീസർ മുഖേന അവകാശ വിചാരണ നടത്തിവന്ന 
റിക്കാർഡുകൾ പരിശോധിച്ചതിൽ ടി കേശവൻ @ കുമാരി കേശവൻ 
16- 9 - 2010 - ൽ മരിച്ചു പോയതായും അവകാശികളായി താഴെ 
പറയുന്നവർ മാത്രമാണുള്ളതെന്നും അറിയുന്നു . 


- പരേതനായ സജി, സി . കെ . എന്നയാളുടെ അനന്തരാ 
വകാശികൾ മേൽ വിവരിച്ചവർ മാത്രമാണെന്ന് അറിവായ 
സാഹചര്യത്തിൽ അപേക്ഷ പ്രകാരം അവകാശ സർട്ടിഫിക്കറ്റ് 
മേൽ വിവരിച്ചവർ മാത്രമാണെന്ന് അറിവായ സാഹചര്യത്തിൽ 
അപേക്ഷപ്രകാരം അവകാശ സർട്ടിഫിക്കറ്റ് മേൽ വിവരിച്ചവർ 
പേരിൽ കൊടു ക്കു ന്ന തിന് ആർക്കെ ങ്കിലും ആക്ഷേ പ 
ഉള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺ മെ ന്റ് 
ഗസറ്റിൽ പരസ്യപ്പെടുത്തി 30 ദിവസത്തിനകം ഈ ഓഫീ 
സിൽ നേരിട്ട് ഹാജരായി രേഖാമൂലം ബോധിപ്പിക്കേണ്ടതാണ്. 
കാലാവധി കഴിഞ്ഞതോ രേഖാമൂലം അല്ലാത്തതോ ആയ 
ആക്ഷേപങ്ങൾ പരിഗണനാർഹമല്ല . 


കമ 


പേര് 


പരേതനുമായുള്ള വയസ് 


നമ്പർ 


ബന്ധം 


ലീലാമ്മ 


ഭാര്യ 


- (7 ) 


അനിൽകുമാർ, സി. കെ . മകൻ 


നമ്പർ എ3- 1376412019 . 


2019 ഡിസംബർ 13. 


ബിന്ദു 


മകൾ 


സിൽവി 


സന്തോഷ് 


മകൻ 


പരേതനായ കേശവൻ @ കുമാരി കേശവൻ എന്നയാളുടെ 
അനന്തരാവകാശികൾ മേൽ വിവരിച്ചവർ മാത്രമാണെന്ന് 
അറിവായ സാഹചര്യത്തിൽ അപേക്ഷപ്രകാരം അവകാശ 
സർട്ടിഫിക്കററ് മേൽ വിവരിച്ചവർ പേരിൽ കൊടുക്കുന്നതിന് 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം 
കേരള ഗവൺമെന്റ് ഗസറ്റിൽ പരസ്യപ്പെടുത്തി 30 ദിവസത്തി 
നകം ഈ ഓഫീസിൽ നേരിട്ട് ഹാജരായി രേഖാമൂലം 
ബോധിപ്പിക്കേണ്ടതാണ്. കാലാവധി കഴിഞ്ഞതോ രേഖാമൂലം 
അല്ലാത്തതോ ആയ ആക്ഷേപങ്ങൾ പരിഗണനാർഹമല്ല. 


- ഇടുക്കി താലൂക്കിൽ തങ്കമണി വില്ലേജിൽ ഇടിഞ്ഞമല 
കര യിൽ കൊല്ലം തോട് വീട്ടിൽ ശശീ ന്ദ ൻ , കെ . പി . 
28 - 7 - 2019 - ൽ മരിച്ചു പോ യി ട്ടു ള്ള താ ണെന്നും വിവിധ 
ആ വശ്യ ങ്ങ ൾക്ക് ഹാജരാക്കുന്നതിന് ഒരു അവകാശ 
സർട്ടിഫിക്കറ്റ് നൽകണമെന്നും കാണിച്ച് ടിയാന്റെ മകൻ 
രാഹുൽസായി, എസ്. ഈ താലൂക്ക് കച്ചേരി മുമ്പാകെ 
അപേക്ഷ ബോധിപ്പിച്ചിട്ടുള്ളതാണ്. ടി അപേക്ഷ തങ്കമണി 
വില്ലേജാഫീസർ മുഖേന അവകാശ വിചാരണ നടത്തിവന്ന 
റിക്കാർഡുകൾ പരിശോധിച്ചതിൽ ടി ശശീന്ദ്രൻ, കെ . പി. 
28 - 7- 2019- ൽ, മരിച്ചുപോയതായും അവകാശികളായി താഴെ 
പറയുന്നവർ മാത്രമാണുള്ളതെന്നും അറിയുന്നു . 
പേര് 

പരേതനുമായുള്ള വയസ് 
നമ്പർ 

ബന്ധം 


കമ 


ലയാ 


നമ്പർ എ3- 13730 / 2019. 


2019 ഡിസംബർ 13. 


ഇടുക്കി താലൂക്കിൽ കാഞ്ചിയാർ വില്ലേജിൽ നരിയംപാറ 
കരയിൽ ചേമ്പാലയിൽ വീട്ടിൽ സജി, സി . കെ . 16 -6 - 2019 - ൽ 
മരിച്ചു പോയിട്ടുള്ളതാ ണെന്നും വിവിധ ആവശ്യങ്ങൾക്ക് 
ഹാജരാക്കുന്നതിന് ഒരു അവകാശ സർട്ടിഫിക്കറ്റ് നൽകണമെന്നും 
കാണിച്ച് ടിയാന്റെ മകൻ ശ്രീജിത്ത്, സി. എസ്. ഈ താലൂക്ക് 
കച്ചേരി മുമ്പാകെ അപേക്ഷ ബോധിപ്പിച്ചിട്ടു ള്ള താ ണ്. ടി 
അപേക്ഷ കാഞ്ചിയാർ വില്ലേജാഫീസർ മുഖേന അവകാശ 
വിചാരണ നടത്തിവന്ന റിക്കാർഡുകൾ പരിശോധിച്ചതിൽ ടി 
സജി, സി . കെ . 16 - 6 - 2019 - ൽ മരിച്ചു പോ യ തായും 
അവകാശികളായി താഴെ പറയുന്നവർ മാത്രമാണുള്ളതെന്നും 
അറിയുന്നു . 


ഭാര്യ - 53 
- 2 റിങ്കു പാർവ്വതി, എസ്. മകൾ 
3 രാഹുൽസായി, എസ്. മകൻ 

പരേ ത നാ യ ശ ശീ ( ന്ദ ൻ , കെ . പി . എന്ന യാളുടെ 
അനന്തരാവകാശികൾ മേൽ വിവരിച്ച വർ മാത്രമാണെന്ന് 
അറിവായ സാഹചര്യത്തിൽ അപേക്ഷ പ്രകാരം അവകാശ 
സർട്ടിഫിക്കറ്റ് മേൽ വിവരിച്ച വർമാത്രമാണെന്ന് അറിവായ 
സാഹചര്യത്തിൽ അപേക്ഷപ്രകാരം അവകാശ സർട്ടിഫിക്കററ് 
മേൽ വിവരിച്ചവർ പേരിൽ കൊടുക്കുന്നതിന് ആർക്കെങ്കിലും 
ആക്ഷേ പ മു ള്ള പക്ഷം ആയത് ഈ പരസ്യം കേരള 
ഗവൺമെന്റ് ഗസറ്റിൽ പരസ്യപ്പെടുത്തി 30 ദിവസത്തിനകം 
ഈ ഓഫീസിൽ നേരിട്ട് ഹാജരായി രേഖാമൂലം ബോധിപ്പി 

ക്കേ ണ്ട താ ണ് . കാലാ വധി ക ഴി ഞ്ഞതോ രേഖാമൂലം 
അല്ലാത്തതോ ആയ ആക്ഷേപങ്ങൾ പരിഗണനാർഹമല്ല . 


136 


3rd MARCH 2020 ] 


COMMISSIONERATE OF LAND REVENUE 


1885 


പരേതയായ സൂസമ്മ എന്നവരുടെ അനന്തരാവകാശി 
നമ്പർ എ3-13191/2019. 

2019 ഡിസംബർ 5. 

മേൽ വിവരിച്ചയാൾ മാത്രമാണെന്ന് അറിവായ സാഹചര്യത്തിൽ 
ഇടുക്കി താലൂക്കിൽ അയ്യപ്പൻ കോവിൽ വില്ലേജിൽ അപേക്ഷ പ്രകാരം അവകാശ സർട്ടിഫിക്കറ്റ് മേൽ 
മാട്ടുക്കട്ട കരയിൽ ഉരപ്പുരയ്ക്കൽ വീട്ടിൽ വർക്കി ഉലഹന്നാൻ 

വിവരിച്ചയാൾ പേരിൽ കൊടുക്കുന്നതിന് ആർക്കെങ്കിലും 
2 - 9 - 2 019 - ൽ മരിച്ചു പോ യിട്ടു ള്ള താ ണെന്നും വിവിധ 

ആക്ഷേ പ മു ള്ള പക്ഷം ആയത് ഈ പരസ്യം കേരള 
ആ വശ്യ ങ്ങ ൾ ക്ക് ഹാജരാക്കുന്നതിന് ഒരു അവകാശ 

ഗവൺമെന്റ് ഗസറ്റിൽ പരസ്യപ്പെടുത്തി 30 ദിവസത്തിനകം 
സർട്ടിഫിക്കറ്റ് നൽകണമെന്നും കാണിച്ച് ടിയാന്റെ ഭാര്യ 
ഏലിയാമ്മ ഈ താലൂക്ക് കച്ചേരി മുമ്പാകെ അപേക്ഷ 

ഈ ഓഫീസിൽ നേരിട്ട് ഹാജരായി രേഖാമൂലം ബോധിപ്പി 
ബോധിപ്പിച്ചിട്ടുള്ളതാണ്. ടി അപേക്ഷ അയ്യപ്പൻകോവിൽ - ക്കേ ണ്ട താ ണ് . കാലാ വധി കഴി ഞ്ഞതോ രേഖാമൂലം 
വില്ലേജാഫീസർമുഖേന അവകാശ വിചാരണ നടത്തിവന്ന 

അല്ലാത്തതോ ആയ ആക്ഷേപങ്ങൾ പരിഗണനാർഹമല്ല . 
റിക്കാർഡുകൾ പരിശോധിച്ചതിൽ ടി വർക്കി ഉലഹന്നാൻ 
2 - 9 - 2019 - ൽ മരിച്ചു പോയതായും അവകാശികളായിതാഴെ 

( 10 ) 
പറയുന്നവർ മാത്രമാണുള്ളതെന്നും അറിയുന്നു . 

നമ്പർ എ3- 12535 / 2019. 

2019 ഡിസംബർ 5 . 
കമ പേര് പരേതനുമായുള്ള വയസ് 

ഇടുക്കി താലൂക്കിൽ തങ്കമണി വില്ലേജിൽ കാമാക്ഷി 
നമ്പർ 

ബന്ധം 

കരയിൽ ചാലിൽ വീട്ടിൽ കുഞ്ഞുനാരായണൻ 20 - 8- 2006 - ൽ 
ഏലിയാമ്മ 

ഭാര്യ 

മരിച്ചു പോയിട്ടുള്ളതാണെന്നും വിവിധ ആവശ്യങ്ങൾക്ക് 
മിനി 

മകൾ 

ഹാജരാക്കുന്നതിന് ഒരു അവകാശ സർട്ടിഫിക്കറ്റ് നൽകണമെന്നും 
ബിനു മകൻ 

കാണിച്ച് ടിയാന്റെ മകൻ അജി ഈ താലൂക്ക് കച്ചേരി 
4 ബിജു വർഗ്ഗീസ് 

മുമ്പാകെ അപേക്ഷ ബോധിപ്പിച്ചിട്ടുള്ളതാണ്. ടി അപേക്ഷ 
പരേതനായ വർക്കി ഉലഹന്നാൻ എന്നയാളുടെ അനന്തരാ 

തങ്കമണി വില്ലേജാഫീസർ മുഖേന അവകാശ വിചാരണ 
വകാശികൾ മേൽ വിവരിച്ചവർ മാത്രമാണെന്ന് അറിവായ 
സാഹചര്യത്തിൽ അപേക്ഷ പ്രകാരം അവകാശ സർട്ടിഫിക്കറ്റ് 

നട ത്തി വന്ന റിക്കാർഡു കൾ പരി ശോ ധി ച്ച തിൽ ടി 
മേൽ വിവരിച്ചവർ പേരിൽ കൊടുക്കുന്നതിന് ആർക്കെങ്കിലും കുഞ്ഞുനാരായണൻ 20- 8- 2006- ൽ മരിച്ചു പോയതായും 
ആക്ഷേ പ മു ള്ള പക്ഷം ആയത് ഈ പരസ്യം കേരള - അവകാശികളായി താഴെപറയുന്നവർ മാത്രമാണുള്ളതെന്നും 
ഗവൺമെന്റ് ഗസറ്റിൽ പരസ്യപ്പെടുത്തി 30 ദിവസത്തിനകം 

അറിയുന്നു . 
ഈ ഓഫീസിൽ നേരിട്ട് ഹാജരായി രേഖാമൂലം ബോധിപ്പിക്കേ 
ണ്ടതാണ്. കാലാവധി കഴിഞ്ഞതോ രേഖാമൂലം അല്ലാത്തതോ 

പേര് 

പരേതനുമായുള്ള വയസ് 
ആയ ആക്ഷേപങ്ങൾ പരിഗണനാർഹമല്ല . 

നമ്പർ 

ബന്ധം 


കമ 


ശ്യാമള 


ഭാര്യ 


നമ്പർ എ3-7082 / 2019 . 


2019 ഡിസംബർ 5 . 


- 


2 


രജനി 


മകൾ 


- 


3 


അജിത് 


അജി 


മകൻ 


പരതനായ കുഞ്ഞു നാ രാ യ ണ ൻ എന്ന യാളുടെ 


- ഇടുക്കി താലൂക്കിൽ കട്ടപ്പന വില്ലേജിൽ വളളക്കടവ് 
കരയിൽ പുത്തൻപറമ്പിൽ വീട്ടിൽ സൂസമ്മ 21 - 5 - 2019 - ൽ 
മരിച്ചു പോയിട്ടുള്ള താ ണെന്നും വിവിധ ആവശ്യങ്ങൾക്ക് 
ഹാജരാക്കുന്നതിന് ഒരു അവകാശ സർട്ടിഫിക്കറ്റ് നൽകണമെന്നും 
കാണിച്ച് ടിയാളുടെ മകൻ മഹേഷ്, കെ . സി. ഈ താലൂക്ക് 
കച്ചേരി മുമ്പാകെ അപേക്ഷ ബോധിപ്പിച്ചിട്ടുള്ളതാണ്. ടി 
അപേക്ഷ കട്ട പ്പന വില്ലേജാഫീ സർ മുഖേന അവ കാശ 
വിചാരണ നടത്തിവന്ന റിക്കാർഡുകൾ പരിശോധിച്ചതിൽ ടി 
സൂസമ്മ 21- 5 - 2019 - ൽ മരിച്ചു പോയതായും അവകാശിയായി 
താഴെപറയുന്നയാൾ മാത്രമാണുള്ളതെന്നും അറിയുന്നു . 


അനന്തരാവകാശികൾ മേൽ വിവരിച്ചവർ മാത്രമാണെന്ന് 


അറിവായ സാഹചര്യത്തിൽ അപേക്ഷ പ്രകാരം അവകാശ 
സർട്ടിഫിക്കറ്റ് മേൽ വിവരിച്ചവർ പേരിൽ കൊടുക്കുന്നതിന് 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം 
കേരള ഗവൺമെന്റ് ഗസറ്റിൽ പരസ്യപ്പെടുത്തി 30 ദിവസ 
ത്തിനകം ഈ ഓഫീസിൽ നേരിട്ട് ഹാജരായി രേഖാമൂലം 
ബോധിപ്പിക്കേണ്ടതാണ്. കാലാവധി കഴിഞ്ഞതോ രേഖാമൂലം 
അല്ലാത്തതോ ആയ ആക്ഷേപങ്ങൾ പരിഗണനാർഹമല്ല . 


പേര് 


പരേതയുമായുള്ള വയസ് 


ബന്ധം 


മകൻ 


I 


മഹേഷ്, കെ . സി . 
Gaz. No . 9/2020 /DTP (CLR ). 


137 


3rd MARCH 2020 ] 


COMMISSIONERATE OF LAND REVENUE 


1886 


- ( 11) 


നമ്പർ എ3-13129/ 2019. 


2019 ഡിസംബർ 5, 


പര ത രായ ജോസഫ്, അന്ന കുട്ടി എന്നിവരുടെ 
അനന്തരാവകാശികൾ മേൽ വിവരിച്ചവർ മാത്രമാണെന്ന് 
അറിവായ സാഹചര്യത്തിൽ അപേക്ഷ പ്രകാരം അവകാശ 
സർട്ടിഫിക്കറ്റ് മേൽ വിവരിച്ചവർ പേരിൽ കൊടുക്കുന്നതിന് 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം 
- കേരള ഗവൺമെന്റ് ഗസറ്റിൽ പരസ്യപ്പെടുത്തി 30 ദിവസത്തിനകം 
ഈ ഓഫീസിൽ നേരിട്ട് ഹാജരായി രേഖാമൂലം ബോധിപ്പി 

ക്കേ ണ്ട താ ണ് . കാലാ വധി ക ഴി ഞ്ഞതോ രേഖാമൂലം 
അല്ലാത്തതോ ആയ ആക്ഷേപങ്ങൾ പരിഗണനാർഹമല്ല . 


( 13 ) 


ഇടുക്കി താ ലൂ ക്കിൽ ഉപ്പു തോട് വില്ലേജിൽ മാടപ 
കരയിൽ കൂവക്കാട്ട് വീട്ടിൽ സേവ്യർ ഈനാസ് 2 - 9- 2012 - ലും 
ടിയാൻ ഭാര്യ മറിയാമ്മ 15 - 8 - 2013 - ലും മരിച്ചു പോയിട്ടുള്ള 
താണെന്നും വിവിധ ആവശ്യങ്ങൾക്ക് ഹാജരാക്കുന്നതിന് ഒരു 
അവകാശ സർട്ടിഫിക്കറ്റ് നൽകണമെന്നും കാണിച്ച് ടിയാളുകളുടെ 
മകൻ എബിസൺ ഈ താലൂക്ക് കച്ചേരി മുമ്പാകെ 
അപേക്ഷ ബോധിപ്പിച്ചിട്ടുള്ളതാണ്. ടി അപേക്ഷ ഉപ്പു തോട് 
വില്ലേജാഫീസർ മുഖേന അവകാശ വിചാരണ നടത്തിവന്ന 
റിക്കാർഡുകൾ പരിശോധിച്ചതിൽ ടി സേവ്യർ ഈനാസ് 
2 - 9 - 2012 - ലും ടിയാൻ ഭാര്യ മറിയാമ്മ 15 - 8 - 2013 - ലും മരിച്ചു 

പോ യ തായും അവ കാ ശികളായി താഴെ പ റയു ന്ന വർ 
മാത്രമാണുള്ളതെന്നും അറിയുന്നു . 

പേര് 

പരേതരുമായുള്ള വയസ് 
നമ്പർ 

ബന്ധം 
1 ടോമിച്ചൻ, കെ . എസ്. 

മകൻ 
എബിസൺ 
ജയമോൾ സേവ്യർ 

മകൾ 
ജോളി 


കമ 


നമ്പർ എ3- 13179 / 2019. 

2019 ഡിസംബർ 5. 
ഇടുക്കി താ ലൂ ക്കിൽ കട്ട പ്പന വില്ലേ ജിൽ കട്ടപ്പന 
കര യിൽ വേ ഴ ക്കൊ മ്പിൽ വീട്ടിൽ വി . പി . ജോസഫ് 
10 - 7 - 2005 - ൽ മരിച്ചുപോയിട്ടുള്ളതാണെന്നും വിവിധ ആവശ്യ 
ങ്ങൾക്ക് ഹാജരാക്കുന്നതിന് ഒരു അവകാശ സർട്ടിഫിക്കറ്റ് 
നൽകണമെന്നും കാണിച്ച് ടിയാന്റെ ഭാര്യ മറിയാമ്മ ഈ 
താലൂക്ക് കച്ചേരി മുമ്പാകെ അപേക്ഷ ബോധിപ്പിച്ചിട്ടുള്ളതാണ്. 
ടി അപേക്ഷ കട്ടപ്പന വില്ലേജാഫീസർ മുഖേന അവകാശ 
വിചാരണ നടത്തിവന്ന റിക്കാർഡുകൾ പരിശോധിച്ചതിൽ ടി 
വി . പി . ജോസഫ് 10 - 7 - 2005 - ൽ മരിച്ചു പോ യ തായും 
അവകാശികളായി താഴെ പറയുന്നവർ മാത്രമാണുള്ളതെന്നും 
അറിയുന്നു . 


4 


(99 


പരേതനുമായുള്ള വയസ് 

ബന്ധം 


കമ 

പേര് 
നമ്പർ 

മറിയാമ്മ ജോസഫ് 
ഫിലിപ്പ് 

സൌമി രാജു 
- സന്തോഷ് 
- സാജി ഷാജി 


ഭാര്യ 
മകൻ 


പരേതരായ സേവ്യർ ഈനാസ്, മറിയാമ്മ എന്നിവരുടെ 
അനന്തരാവകാശികൾ മേൽ വിവരിച്ചവർ മാത്രമാണെന്ന് 
അറിവായ സാഹചര്യത്തിൽ അപേക്ഷ പ്രകാരം അവകാശ 
സർട്ടിഫിക്കറ്റ് മേൽ വിവരിച്ചവർ പേരിൽ കൊടുക്കുന്നതിന് 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം 
കേ രള ഗവൺമെ ന്റ് ഗസറ്റിൽ പ ര സ പ്പെ ടുത്തി 30 
ദിവസത്തിനകം ഈ ഓഫീസിൽ നേരിട്ട് ഹാജരായി രേഖാമൂലം 
ബോധിപ്പിക്കേണ്ടതാണ്. കാലാവധി കഴിഞ്ഞതോ രേഖാമൂലം 
അല്ലാത്തതോ ആയ ആക്ഷേപങ്ങൾ പരിഗണനാർഹമല്ല . 


മകൾ 


മകൻ 


മകൾ 


( 12) 


നമ്പർ എ3- 13175 2019. 


2019 ഡിസംബർ 5. 


- പരേതനായ വി . പി . ജോസഫ് എന്നയാളുടെ 
അനന്തരാവകാശികൾ മേൽ വിവരിച്ച വർ മാത്രമാണെന്ന് 
അറിവായ സാഹചര്യത്തിൽ അപേക്ഷ പ്രകാരം അവകാശ 
സർട്ടിഫിക്കറ്റ് മേൽ വിവരിച്ചവർ പേരിൽ കൊടുക്കുന്നതിന് 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം 
കേരള ഗവൺ മെ ന്റ് ഗസറ്റിൽ പര സ്യ പ്പെ ടുത്തി 30 
ദിവസത്തിനകം ഈ ഓഫീസിൽ നേരിട്ട് ഹാജരായി രേഖാമൂലം 
ബോധിപ്പിക്കേണ്ടതാണ്. കാലാവധി കഴിഞ്ഞതോ രേഖാമൂലം 
അല്ലാത്തതോ ആയ ആക്ഷേപങ്ങൾ പരിഗണനാർഹമല്ല . 


- ഇടുക്കി താലൂക്കിൽ ഉപ്പുതോട് വില്ലേജിൽ ന്യൂമൌണ്ട് 
കരയിൽ പൊടിപാറയിൽ വീട്ടിൽ ജോസഫ് 21- 5- 2019 - ലും ടിയാൻ 
ഭാര്യ അന്ന ക്കുട്ടി 15 - 2 - 2019 - ലും മരിച്ചു പോയിട്ടു ള്ള 
താണെന്നും വിവിധ ആവശ്യങ്ങൾക്ക് ഹാജരാക്കുന്നതിന് ഒരു 
അവകാശ സർട്ടിഫിക്കറ്റ് നൽകണമെന്നും കാണിച്ച് ടിയാളുകളുടെ 
മകൻ സിബിച്ചൻ, പി . ജെ . ഈ താലൂക്ക് കച്ചേരി 
മുമ്പാകെ അപേക്ഷ ബോധിപ്പിച്ചിട്ടുള്ളതാണ്. ടി അപേക്ഷ 
ഉപ്പുതോട് വില്ലേജാഫീസർ മുഖേന അവകാശ വിചാരണ 
നടത്തിവന്ന റിക്കാർഡുകൾ പരിശോധിച്ചതിൽ ടി ജോസഫ് 
21 - 5 - 2019 - ലും ടിയാൻ ഭാര്യ അന്നക്കുട്ടി 15 - 2 - 2019 - ലും 
മരിച്ചുപോയതായും അവകാശികളായി താഴെപറയുന്ന വർ 
മാത്രമാണുള്ളതെന്നും അറിയുന്നു . 


താലൂക്കാഫീസ്, 
ഇടുക്കി. 


( ഒപ്പ്) 
തഹശീൽദാർ, 


തിരുത്തൽ പരസ്യം 


നമ്പർ എ3- 8526 /2019 . 


2019 ഡിസംബർ 9. 


കമ 


പേര് 


പരേതരുമായുള്ള വയസ് 

ബന്ധം 


നമ്പർ 


- 15 - 10 - 2019 - ലെ കേരള ഗസറ്റ് നമ്പർ 41 ( വാല്യം 8 , 
പാർട്ട് III) കമ്മീഷണറേറ്റ് ഓഫ് ലാന്റ് റവന്യൂ വിഭാഗത്തിൽ 
പേജ് നമ്പർ 9193 - ൽ 2 -ാം നമ്പ രായി പസി ദ്ധീക രിച്ച 
എ3- 8526 2019 -ാം നമ്പർ പരസ്യത്തിൽ ക്രമനമ്പർ 4 ആയി 
ചേർത്തിരിക്കുന്ന അവകാശിയുടെ പേര് " മോളി എന്നത് 
" സവിതമോൾ എന്ന് തിരുത്തി വായിക്കേണ്ടതാണ്. 


മകൾ 


മകൻ 


ക്രിസ്റ്റീന 
സുനിൽ ജോസഫ് 
സിബിച്ചൻ, പി . ജെ . 
റെജീന ജോസഫ് 


- 3 


താലൂക്കാഫീസ്, 
ഇടുക്കി 


( ഒപ്പ്) 
തഹശീൽദാർ. 


മകൾ 


138 


